| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERN 


- 
കേര 


രള സർക 


ർക്കാർ 


NMENT OF 


F KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


12th April 2011 
2011 ഏപ്രിൽ 12 
22nd Chaithra 1933 
1933 ചൈത്രം 22 


| 15 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


IDUKKI DISTRICT 


നിബന്ധനകൾ 


ലേല പരസ്യം 
നമ്പർ കെ1- 18380 / 2009. 

2011 മാർച്ച് 11. 
- ഇടുക്കി ജില്ല യിലെ തൊടു പുഴ താലൂക്കിൽ മുട്ടം 
വില്ലേജിൽ കാക്കൊമ്പ് കരയിൽ കല്ലിടുക്കിൽ വീട്ടിൽ ജോർജ്ജ് മകൻ 
ജോസിന്റെ കൈവശത്തിലുള്ള സർവ്വേ നമ്പർ 308/ 4 - ൽ ഉൾപ്പെടുന്ന 
സ്ഥലത്ത് നിന്നിരുന്ന താഴെ പട്ടിക യിൽ 
വിവരിക്കുന്ന 1 കഷണം ഈട്ടി തടി ഇടുക്കി ജില്ലാ കളക്ടറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസറോ 25 - 5- 2011 -ാം തീയതി 
രാവിലെ 11 മണിക്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിൽ വെച്ച് പരസ്യ 
മായി ലേലംചെയ്ത് വിൽക്കുന്നതാണ്. 

ലേല വ്യവ സ്ഥ കളും നിബ ന്ധ ന കളും എല്ലാ പ്രവ്യത്തി 
ദിവസങ്ങളിലും ഇടുക്കി ജില്ലാ കളക്ടറുടെ ആഫീസിൽ നിന്നോ 
ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ആഫീസിൽ നിന്നോ അന്വേ 
ഷിച്ച് അറി യാ വു ന്ന താ ണ് . 

ലേല ത്തിൽ 
പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ തൊടു പുഴ 
തഹശീൽദാരുടെ അനുമതിയോടുകൂടി തടികൾ പരിശോധിച്ച് ബോദ്ധ്യ 

പ്പെ ടാ വു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെടുക്കു വാൻ 
ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്തിന് മുൻപ് ലേല സ്ഥലത്ത് ഹാജ 
രാകേണ്ടതാണ്. 


1. ലേലത്തിൽ പങ്കെടു ക്കു ന്ന വർ ലേലത്തിന് മുൻപായി 

നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
2. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കു ന്ന യാളുടെ 

പേരിൽ ലേലം താൽക്കാ ലിക മായി ഉറപ്പിച്ച് 
നൽകുന്നതാണ്. 


ഇനം ഈട്ടി 


എണ്ണം 1 
നീളം 960 സെ . മീ . 
ചുറ്റുവണ്ണം - 120 സെ . മീ . 


3. ലേലം ഉറപ്പിക്കു ന്ന യാൾ ലേല തുകയും വിൽപ്പന 

നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. 
4. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി 

വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥന്അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


5. ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
- ലേലം അടുത്ത ദിവസം നടത്തുന്നതാണ്. 


6. ലേല വിൽപ്പന ലാന്റ് റവന്യൂ കമ്മീ ഷ ണറുടെ 

അംഗീകാരത്തിനും തീരുമാനത്തിനും വിധേയമായിരിക്കും. 


7. സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല 
തുകയെങ്കിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതല്ല . 


8. നിലവിലുള്ള മറ്റെല്ലാ ലേല വ്യവസ്ഥകളും ഈ ലേലം 

സംബന്ധിച്ചും ബാധകമാണ്. 


കളക്ടറേറ്റ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.) 

(കളക്ടർക്കുവേണ്ടി). 


